Kerala Gazette No. | dated 5th January 2021. 


PART I Section iii 





നിയമ (നിയമനിര്‍മ്മാണം-എച്ച്‌) വകുപ്പ്‌ 





വിജ്ഞാപനം 
2020 സെപ്റ്റംബര്‍ 28 
നമ്പര്‍ 6226 /ലെഗ്‌.എച്ച്‌.2/2020/നിയമം. തിരുവനന്തപുരം, 1196 കന്നി 12 
1942 ആശ്ചിനം 6. 


2020 സെപ്റ്റംബര്‍ 26-ഠം൦ തീയതി കേരള ഗവര്‍ണ്ണര്‍ വിളംബരപ്പെടുത്തിയ 
താഴെ പറയുന്ന ഓര്‍ഡിനന്‍സ്‌ പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാല്‍ 
പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവര്‍ണ്ണറുടെ ഉത്തരവിന്‍പ്രകാരം, 


അരവിന്ദ ബാബു, പി. കെ.., 
നിയമ സ്വെകട്ടറി. 


൨ 12021211. 


33 


2 


2020-ലെ 58-ാം നമ്പര്‍ ഓര്‍ഡിനന്‍സ്‌ 


2020-ലെ കേരള സഹകരണ സംഘ (രണ്ടാം ഭേദഗതി) 
ഓര്‍ഡിനന്‍സ്‌ 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തിയൊന്നാം സംവത്സരത്തില്‍ കേരള ഗവര്‍ണ്ണര്‍ 


വിളംബരപ്പെടുത്തിയത്‌. 


1969-ലെ കേരള സഹകരണ സംഘ ആക്റ്റ്‌ വീണ്ടും 
ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ഓര്‍ഡിനന്‍സ്‌, 


പീഠിക.--2020-ലെ കേരള സഹകരണ സംഘ (രണ്ടാം ഭേദഗതി) ഓര്‍ഡിനന്‍സ്‌, 





(2020-ലെ 27) 2020 ഏപ്രില്‍ 9റാം തീയതി കേരള ഗവര്‍ണ്ണര്‍ വിളംബര 


പ്പെടുത്തിയിരുന്നതിനാലും; 


2020 ആഗസ്റ്റ്‌ 24ാം തീയതി ആരംഭിച്ച്‌ അന്നേ ദിവസം അവസാനിച്ച കേരള 
സംസ്ഥാന നിയമസഭയുടെ സമ്മേളനക്കാലത്ത്‌ പ്രസ്തുത ഓര്‍ഡിനന്‍സിന്‌ പകരം 
സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ്‌ കൊണ്ടുവരുന്നതിനുള്ള ഒരു ബില്‍ 


അവതതരിപ്പിക്കുന്നതിനും പാസ്സ്ാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 


ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213-ാം അനുച്ഛേദം (2)-ാം ഖണ്ഡം (എ?) 
ഉപഖണ്ഡപ്രകാരം 2020-ലെ കേരള സഹകരണ സംഘ (രണ്ടാം ഭേദഗതി) 
ഓര്‍ഡിനന്‍സ്‌ (2020-ലെ 27) 2020 ഒക്ടോബര്‍ ടാം തീയതി പ്രാബല്യമില്ലാതായി 


തീരുന്നതിനാലും; 


പ്രസ്തൂത ഓര്‍ഡിനന്‍സിലെ വൃവസ്ഥകള്‍ നിലനിര്‍ത്താതിരിക്കുന്ന പക്ഷം 


വൈഷമ്യങ്ങള്‍ ഉണ്ടാകുമെന്നതിനാലും; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേള നത്തിലല്ലാത്തതിനാലും താന്‍ സത്വര 
നടപടികള്‍ സ്വീകരിക്കേണ്ടത്‌ ആവശ്യമാകുന്ന സാഹചര്യങ്ങള്‍ നിലവിലുണ്ടെന്ന്‌ കേരള 


ഗവര്‍ണ്ണര്‍ക്ക്‌ ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 


ഇപ്പോള്‍, അതിനാല്‍, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213-ാ൦ അനുച്ഛേദം (1)-90 
ഖണ്ഡഥപ്രകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌ കേരള ഗവര്‍ണ്ണര്‍ 
താഴെപ്പറയുന്ന ഓര്‍ഡിനന്‍സ്‌ വിളംബരപ്പെടുത്തുന്നു:-- 


34 


3 


1. ചുരുക്ക പ്പേരും പ്രാരംഭവും.--(1) ഈ ഓര്‍ഡിനന്‍സിന്‌ 2020-ലെ കേരള 


സഹകരണ സംഘ (രണ്ടാം ഭേദഗതി) ഓര്‍ഡിനന്‍സ്‌ എന്ന്‌ പേര്‍ പറയാം. 


(2) ദാം വകുപ്പും 4-ാം വകുപ്പിന്റെ ൨) ഖണ്ഡവും 2020 ജനുവരി 15-90 
തീയതി പ്രാബല്യത്തില്‍ വന്നതായി കരുതപ്പെടേണ്ടതും 4-ഠം വകുപ്പിന്റെ (11) ഖണ്ഡം 


2020 ഏപ്രില്‍ 11൦ തീയതി പ്രാബല്യത്തില്‍ വന്നതായി കരുതപ്പെടേണ്ടതുമാണ്‌. 


2. 19869-ലെ 21-ാം ആക്റ്റ്‌ താല്‍ക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്‌.---ഈ 





ഓര്‍ഡിനന്‍സ്‌ നിലവിലിരിക്കുന്ന കാലയളവില്‍, 1969-ലെ കേരള സഹകരണ 
സംഘ ആക്റ്റിന്‌ (19869-ലെ 21) (ഇതിനുശേഷം പ്രധാന ആക്റ്റ്‌ എന്നാണ്‌ 
പരാമര്‍ശിക്കപ്പെടുക) 3-0 4-0 വകുപ്പുകളില്‍ വിനിര്‍ദ്ദേശിച്ചിരിക്കുന്ന 


ഭേദഗതികള്‍ക്ക്‌ വിധേയമായി പ്രാബല്ൃയമുണ്ടായിരിക്കുന്നതാണ്‌. 
3. മാം വകുപ്പിന്റെ ഭേദഗതി.പ്രധാന ആക്റ്റിലെ 2-90 വകുപ്പില്‍, 


(൪ (ഐഎ?) ഖണ്ഡത്തിനു പകരം താഴെപ്പറയുന്ന ഖണ്ഡം ചേര്‍ക്കേണ്ടതാണ്‌, 


അതായത്‌: 


” (ഐഎ? ജില്ലാ സഹകരണ ബാങ്ക്‌” എന്നാല്‍ ഒരു റവന്യൂ ജില്ലയില്‍ 
അധികാരിതയുള്ളതും, പ്രാഥമിക കാര്‍ഷിക വായ്പാ സംഘങ്ങളും അര്‍ബന്‍ 
സഹകരണ ബാങ്കുകളും അതിന്റെ അംഗങ്ങളായിട്ടുള്ളതും, നാമമാ്രത അല്ലെങ്കില്‍ 
അസോസിയേറ്റ്‌ അംഗങ്ങള്‍ ഉള്‍പ്പെടെയുള്ള അതിലെ അംഗങ്ങള്‍ക്ക്‌ വായ്പ 
നല്‍കുന്നതിലേക്കായി ഫണ്ട്‌ സ്വരൂപിക്കുക എന്ന പ്രധാന ഉദ്ദേശ്യത്തോടെയുള്ളതും, 74 
എച്ച്‌ വകുപ്പിന്റെ (1)-ാം ഉപവകുപ്പ്‌ പ്രകാരമോ (1) (എ) ഉപവകുപ്പ്‌ പ്രകാരമോ 
രജിസ്ര്ടാര്‍ ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നതിന്‌ തൊട്ടുമുമ്പ്‌ ഈ ആക്റ്റില്‍ കീഴില്‍ 
നിലനിന്നിരുന്നതും, അത്തരം ഉത്തരവുകള്‍ ഹേതുവായി നിലനില്പ്‌ 


അവസാനിച്ചതുമായ ഒരു ക്രേന്ദ്രസംഘം എന്നര്‍ത്ഥമാകുന്നു: 


എന്നാല്‍, ഒരു ജില്ലാ സഹകരണ ബാങ്കിന്റെ പൊതുയോഗം 14എ വകുപ്പിന്‍ 
കിഴിലുള്ള പ്രമേയം പാസ്സാക്കാത്തപക്ഷം, അത്‌ ഈ ഓര്‍ഡിനന്‍സ്‌ നിലവില്‍ വരുന്ന 
തീയതി മുതല്‍ ഒരു വര്‍ഷം വരെയോ അല്ലെങ്കില്‍ 274 എച്ച്‌ വകുപ്പിന്റെ (1)-ാം 
ഉപവകുപ്പിലെ (എ), (ബി), (സി) ഖണ്ഡങ്ങള്‍ പ്രകാരം രജിസ്രടാര്‍ നടപടി 


yo 


പൂര്‍ത്തിയാക്കുന്നവരെയോ, ഏതാണോ ആദ്യം, അതുവരെ അപ്രകാരം തുടരുന്നതാണ്‌.” 


35 


4 


4. 74 എച്ച്‌ വകുപ്പിന്റെ ഭേദഗതി.--പ്രധാന ആക്റ്റില്‍ 74എച്ച്‌ വകുപ്പിന്റെ (1)-ഠം 
ഉപവകുപ്പില്‍ താഴെപ്പറയുന്ന ഖണ്ഡങ്ങള്‍ അവസാനമായി കൂട്ടിചേര്‍ക്കേണ്ടതാണ്‌, 


അതായത്‌: 


(എ?) ഒരു ജില്ലാ സഹകരണ ബാങ്കിന്റെ പൊതുയോഗം 14 എ വകുപ്പിന്‍ 
കീഴില്‍ പ്രമേയം പാസ്സ്ാക്കാത്തപക്ഷം, പൊതു താൽപ്പര്യാർത്ഥം രജി സ്ര്രാര്‍ക്ക്‌ 
റിസര്‍വ്‌ ബാങ്ക ഓഫ്‌ ഇന്‍ഡ്യയുമായി കൂടിയാലോചിച്ചുശേഷം അത്തരം ജില്ലാ 
സഹകരണ ബാങ്കിനെ കേരള സംസ്ഥാന സഹകരണ ബാങ്കുമായി ലയിപ്പിച്ചുകൊണ്ട്‌ 


ഉത്തരവാകാവുന്നതാണ്‌. ഈ ഖണ്ഡത്തിന്‍ കീഴിലുള്ള യാതൊരു ഉത്തരവും. 


G) നിര്‍ദ്ദിഷ്ട ലയന ഉത്തരവിന്റെ ഒരു പകര്‍പ്പ്‌ ബന്ധപ്പെട്ട 
അംഗസംഘത്തിനോ അംഗസംഘങ്ങള്‍ക്കോ അവയുടെ ആക്ഷേപങ്ങള്‍ക്കും 
നിര്‍ദേശങ്ങള്‍ക്കുമായി രജിസ്റ്റര്‍ ചെയ്ത തപാലായി അയച്ചുകൊടുക്കുകയും, സംഘം 
സ്ഥിതിചെയ്യുന്ന ജില്ലയില്‍ വ്യാപകമായി പ്രചാരമുള്ള തദ്ദേശ ഭാഷയിലുള്ള രണ്ട്‌ 
ദിനപ്രതങ്ങളില്‍ അത്‌ പ്രസിദ്ധീകരിക്കുകയും; 


(൮) ബന്ധപ്പെട്ട സംഘത്തില്‍ നിന്നോ സംഘങ്ങളില്‍ നിന്നോ 
അത്തരം സംഘത്തിന്റെയോ സംഘങ്ങളുടെയോ ഏതെങ്കിലും അംഗത്തില്‍ നിന്നോ 
ക്രെഡിറ്ററില്‍ നിന്നോ രജിസ്ര്രാര്‍ ഇതിലേക്കായി വിനിര്‍ദ്ദേശിക്കാവുന്ന നിര്‍ദ്ദിഷ്ട 
ലയന ഉത്തരവ്‌ പോസ്റ്റ്‌ ചെയ്ത തീയതി മുതല്‍ പതിനഞ്ച്‌ ദിവസത്തില്‍ 
കുറയാത്ത അത്തരം കാലാവധിക്കുള്ളില്‍ ലഭിച്ച ആക്ഷേപങ്ങള്‍ / നിര്‍ദ്ദേശങ്ങള്‍, 
എന്തെങ്കിലും ഉണ്ടെങ്കില്‍, രജിസ്ര്രാര്‍ പരിഗണിക്കുകയും, 


ചെയ്യാതെ, പാസാക്കാന്‍ പാടില്ലാത്തതാകുന്നു. 


(ബി) (എ) ഖണണ്‍്ഡത്തിന്റെ (1)-ാം ഉപഖണ്ഡത്തില്‍ പരാമര്‍ശിച്ചിട്ടുള്ള 
ആക്ഷേപങ്ങളും നിര്‍ദ്ദേശങ്ങളും പരിഗണിച്ചശേഷം രജിസ്‌ ര്രാര്‍ക്ക്‌ നിര്‍ദ്ദിഷ്‌ട 
ഉത്തരവില്‍ അദ്ദേഹത്തിന്‌ ഉചിതമെന്ന്‌ കരുതുന്ന അപ്രകാരമുള്ള ഭേദപ്പെടുത്തലുകള്‍ 
വരുത്താവുന്നതും, കൂടാതെ ഉത്തരവില്‍, അത്‌ നടപ്പില്‍ വരുത്തുന്നതിന്‌ 
ആവശ്യമെന്ന്‌ രജിസ്ര്രാര്‍ കരുതുന്ന, അത്തരം ആനുഷംഗികവും തജ്ജന്യവും 
അനുബന്ധവുമായ വ്യവസ്ഥകള്‍ അടങ്ങിയിരിക്കേണ്ടതുമാണ്‌; 


(സി) (ബി) ഉപഖണ്ഡത്തിന്‌ കീഴിലുള്ള നിര്‍ദ്ദിഷ്ട ഉത്തരവിനെ എതിര്‍ത്ത 
ഒരു അംഗത്തിനോ ക്രെഡിറ്റര്‍ക്കോ, ഏതു സംഘത്തിലാണോ അയാളുടെ 
ഓഹരിയോ, നിക്ഷേപമോ, കുടിശ്ശികയായ വായ്പയോ നീക്കിവച്ചിട്ടുള്ളത്‌ ആ 


36 


5 


സംഘത്തില്‍, അപ്രകാരമുള്ള ഉത്തരവ്‌ മുതല്‍ മുപ്പത്‌ ദിവസ കാലാവധിക്കുള്ളില്‍ 
അപേക്ഷ നല്‍കിക്കൊണ്ട്‌, അയാളൂടെ ഓഹരിയും നിക്ഷേപവും/ഓഹരിയോ 
നിക്ഷേപമോ, അതതു സംഗതിപോലെ, പിന്‍വലിക്കുകയോ അടച്ച്‌ തീര്‍ക്കുകയോ 
ചെയ്യുന്നതിന്‌ സ്വാത്ര്രമുണ്ടായിരിക്കുന്നതാണ്‌; 


(ഡി) ലയനത്തോടെ, ഈ അദ്ധ്യായത്തിലെ (പസക്തമായ മറ്റെല്ലാ 
വൃവസ്ഥകളും, അനുയോജ്യമായ മാറ്റങ്ങളോടെ, ഖണ്ഡം (എു-ക്ക്‌ കീഴില്‍ 


yo 


ലയിപ്പിക്കപ്പെട്ട സ്ഥാപനങ്ങള്‍ക്ക്‌ ബാധകമായിരിക്കുന്നതാണ്‌."'. 


(2) (1൬)-ഠ൦ ഉപവകുപ്പിന്‌ ശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ്‌ 


ചേര്‍ക്കേണ്ടതാണ്‌, അതായത്‌.- 


(1 എ) 74 എച്ച്‌ വകുപ്പിന്റെ (1) (എ) ഉപവകുപ്പിന്റെ കീഴില്‍, 
രജിസ്‌ (ടാര്‍ ലയന ഉത്തരവ്‌ പാസാക്കുന്ന തീയതിയിലും അന്നുമൂതലും, ലയന 
ഉത്തരവിന്‌ തൊട്ടുമുമ്പായി നിലകൊണ്ട പ്രകാരമുള്ള, ജില്ലാ സഹകരണ ബാങ്കിന്റെ 
എല്ലാ ആസ്തി ബാദ്ധൃതകളും യാതൊരു തുടര്‍നടപടിയോ, ഇന്‍സ്ര്ടുമെന്റോ, 
കരണമോ ഇല്ലാതെ കേരള സംസ്ഥാന സഹകരണ ബാങ്കിലേക്ക്‌ മാറ്റപ്പെടുകയും 
നിക്ഷിപ്തമാക്കപ്പെടുകയും ചെയ്യുന്നതാണ്‌... 


5. റദ്ദാക്കലും ഒഴിവാക്കലും.--(1) 2020-ലെ കേരള സഹകരണ സംഘ 


(രണ്ടാം ഭേദഗതി) ഓര്‍ഡിനന്‍സ്‌ (2020-ലെ 27) ഇതിനാല്‍ റദ്ദാക്കിയിരിക്കുന്നു. 


(2) അങ്ങനെ റദ്ദാക്കിയിരുന്നാല്‍ത്തന്നെയും, പ്രസ്‌ തൂത ഓര്‍ഡിനന്‍സ്‌ 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിന്‍കീഴില്‍ ചെയ്തതോ ചെയ്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാരൃമോ എടുത്തതോ എടുത്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ, ഈ ഓര്‍ഡിനന്‍സ്‌ പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട ്രധാന ആക്റ്റിന്‍കീഴില്‍ ചെയ്തതായോ എടുത്തതായോ 
കരുതപ്പെടേണ്ടതാണ്‌. 


ആരിഫ്‌ മുഹമ്മദ്‌ ഖാന്‍, 
ഗവര്‍ണ്ണര്‍. 


(ശരിത്തര്‍ജ്ജമ) 
എസ്‌. സന്ധ്യ, 


അഡീഷണല്‍ നിയമ സ്വ്െകട്ടറി. 


37 


